Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No . രജി. നമ്പർ 
KL / TV ( N ) / 12 / 2009 -2011 


OVERNME 


നം 


സ 


ാർ 


KERAL 


MENT OF 


पर 


पतरस 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


9th November 2010 

2010 നവംബർ 9 
18th Karthika 1932 
1932 കാർത്തിക 18 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Police Department 


ലേലപരസ്യം 


പക്ഷം ലേലം വിളിച്ച തുക ദർഘാ സ് തുക ഏതാണോ 
കൂടു തൽ ആ തുകയ് ക്ക് ലേലം താൽക്കാ ലിക മായി 
സ്ഥിരപ്പെടുത്തുന്നതുമായിരിക്കും. 


നമ്പർ ഇ1/ 25809 / 05 / റ്റി. 


2010 ഒക്ടോബർ 25. 


തിരുവനന്തപുരം റൂറൽ ജില്ലയിൽ പാങ്ങോട് പോലീസ് 
സ്റ്റേഷൻ പരിസരത്ത് അപകടകരമായി നിൽക്കുന്ന മൂന്ന് പ്ലാവ് 
മരങ്ങൾ 30 - 11 -2010 -ാം തീയതി പകൽ 12 മണിക്ക് പാങ്ങോട് 
പോലീസ് സ്റ്റേഷൻ പരി സ രത്തു വച്ച് പര സ്യ മായി 
ലേലംചെയ്തു കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു . 


ടി ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല 
ദിവസം കൃത്യസമയത്ത് ലേലസ്ഥലത്ത് ഹാജരാകേണ്ടതും 
ലേലം ആരംഭിക്കു ന്ന തിന് ഒരു മണിക്കൂർമുമ്പ് നിശ്ചിത 
നിരതദ്രവ്യമായ 2,500 (രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ മാത്രം) രൂപ 
കെട്ടിവയ്ക്കേണ്ടതുമാണ്. ലേലത്തിൽ പങ്കെടുത്ത് ടി മരങ്ങൾ 
വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് നേരിട്ടോ തപാൽ മുഖേനയോ 
സീൽ ചെയ്ത ദർ ഘാ സു കൾ 29 - 11 - 2010 -ാം തീയതി 
വൈകുന്നേരം 4 മണിക്ക് മുമ്പായി തിരുവനന്തപുരം റൂറൽ 
ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസിൽ ലഭിക്കത്തക്കവിധം 
നൽകാവുന്നതാണ്. ദർഘാസുകൾക്കൊപ്പം ഏതെങ്കിലും 
ദേശസാൽകൃത ബാങ്കിൽനിന്നും തിരുവനന്തപുരം റൂറൽ ജില്ലാ 
പോലീസ് സൂപ ണ്ടിന്റെ പേരിൽ മാറാവുന്ന നിശ്ചിത 
തുകയ്ക്കുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതാണ്. 
ദർഘാസുകൾ ലേലത്തിന് ശേഷം ലേലത്തിൽ പങ്കെടുക്കുന്ന 
വരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും യുക്തമെന്ന് തോന്നുന്ന 


ഇപ്രകാരം ലേലം ഉറപ്പിച്ചുകിട്ടുന്നവർ ലേലം/ ദർഘാസ് 
-- തുകയുടെ പകുതി ( 12 . 5 % നികുതി ഉൾപ്പെടെ) നിരതദ്രവ്യം 
കഴിച്ച് ലേലസ്ഥലത്ത് വച്ച് അടയ്ക്കേണ്ടതും ബാക്കി തുക 
( നികുതി ഉൾപ്പെടെ) ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തി അഞ്ചു 
ദിവസത്തിനുള്ളിൽ അടച്ച് സ്വന്തം ചെലവിൽ ലേലം/ ദർഘാസ് 
പ്രകാരം ലഭിച്ച മരങ്ങൾ മുറിച്ച് നീക്കേണ്ടതുമാണ്. മേൽ 
പറഞ്ഞ നിബ ന്ധ ന കൾ ലേലം / ദർഘാസ് കൊണ്ട്യാൾ 
ലംഘിക്കുകയാണെങ്കിൽ ടിയാന്റെ നിരതദ്രവ്യം സർക്കാരിലേക്ക് 
മുതൽകൂട്ടുന്നതും ടി മരങ്ങൾ പുനർ ലേലം ചെയ്തുകൊടുക്കു 
ന്നതുമായിരിക്കും. പുനർ ലേലത്തിൽ മുൻ തുകയേക്കാൾ 
കൂടിയ തുക വിളിച്ചാൽ അതിൻമേൽ ടിയാന് അവകാശമുണ്ടായി 
രിക്കുന്നതല്ല. പുനർ ലേലത്തിൽ സർക്കാരിന് എന്തെങ്കിലും 
നഷ്ടം സംഭവിച്ചാൽ ആയതിന് ആദ്യം ലേലം കൊണ്ടയാൾ 
ഉത്തരവാദിയായിരിക്കും. 

യാതൊരു കാരണവും കൂടാതെ ഈ പരസ്യപ്രകാരമുള്ള 
ലേലം അസ്ഥിരപ്പെടുത്തുന്നതിനും റദ്ദാക്കുന്നതിനുമുള്ള പൂർണ്ണ 
അധികാരം തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ടിൽ 
നിക്ഷിപ്തമാണ്. 

( ഒപ്പ്) 
ജില്ലാ പോലീസ് ആഫീസ്, 

തിരുവനന്തപുരം റൂറൽ 
തിരുവനന്തപുരം റൂറൽ. 

ജില്ലാ പോലീസ് സൂപ്രണ്ട്. 


16th FEB. 2010] 


POLICE DEPARTMENT 


| 108 


ലേലപരസ്യം 


( 3 ) 


മലപ്പുറം എം .എസ്. പി . ക്ലാരി ക്യാമ്പിലെ 2011 ജനുവരി 1 
മുതൽ ഡിസംബർ 31 വരെയുള്ള ഫലവൃക്ഷങ്ങളുടെ ആദായം 
24- 11 - 2010 പകൽ 11 മണിക്ക് എം .എസ്. പി . ക്ലാരി ക്യാമ്പിൽ 
വച്ച് പരസ്യമായി ലേലംചെയ്തു കൊടുക്കുന്നതാണ്. 


| പ്രസ്തുത ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
നിരതദ്രവ്യമായി 50 രൂപ ലേല ദിവസം രാവിലെ ലേ 
സമയത്ത് ലേലസ്ഥലത്ത് അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. 


കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന വ്യക്തിക്ക് ലേലം 
സ്ഥിരപ്പെടുത്തി കൊടുക്കുന്നതും ടിയാൻ നിരതദ്രവ്യം ഒഴിച്ചുള്ള 
ബാക്കി തുക ഉടൻതന്നെ അടയ്ക്കേണ്ടതുമാണ്. ലേലത്തിൽ 
പങ്കെടുത്ത് ലേലം കൊള്ളാത്തവരുടെ നിരതദ്രവ്യം ലേലം 
കഴിഞ്ഞയുടൻ തിരിച്ചു നൽകുന്നതാണ്. 


നമ്പർ ജി2 / 11000 / 2010 / എം . 

2010 ഒക്ടോബർ 12 , 

- (1) 
മലപ്പുറം എം .എസ്. പി . ക്യാമ്പിലെ 2011 ജനുവരി 1 മുതൽ 
ഡിസം ബർ 31 വരെയുള്ള ഫല വൃക്ഷ ങ്ങ ളുടെ ആദായം 
26 - 11- 2010 പകൽ 11 മണിക്ക് എം .എസ്. പി . മലപ്പുറം ക്യാമ്പിൽ 
വച്ച് പരസ്യമായി ലേലം ചെയ്തുകൊടുക്കുന്നതാണ്. 

പ്രസ്തുത ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
നിരതദ്രവ്യമായി 100 രൂപ ലേല ദിവസം രാവിലെ ലേല 
സമയത്ത് ലേലസ്ഥലത്ത് അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. 

- കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന വ്യക്തിക്ക് ലേലം 
സ്ഥിരപ്പെടുത്തി കൊടുക്കുന്നതും ടിയാൻ നിരതദ്രവ്യം ഒഴിച്ചുള്ള 
ബാക്കി തുക ഉടൻതന്നെ അടയ്ക്കേണ്ടതുമാണ്. ലേലത്തിൽ 
പങ്കെടുത്ത് ലേലം കൊള്ളാത്തവരുടെ നിരതദ്രവ്യം ലേലം 
കഴിഞ്ഞയുടൻ തിരിച്ചു നൽകുന്നതാണ്. 

ലേലംകൊണ്ട് വ്യക്തി മേൽ പ്രസ്താവിച്ച ലേലവ്യവസ്ഥ 
കൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നപക്ഷം ലേലം അസ്ഥിര 
പ്പെടു ത്തു ന്നതും പുനർ ലേലം ചെയ്യുന്ന തു മാ യി രിക്കും. 
ആയതിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആദ്യ ലേലം 
കൊണ്ട് വ്യക്തിയിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കുന്നതു 
മായിരിക്കും. ലേലദിവസത്തിന് മുൻപുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ 
രാവിലെ 11 മണി മുതൽ 4 മണിവരെയുള്ള സമയങ്ങളിൽ 
അസിസ്റ്റന്റ് കമാണ്ടന്റ് ( ക്യു . എം .) - ന്റെ സാന്നിദ്ധ്യ ത്തിൽ 
ഫലവൃക്ഷങ്ങൾ പരിശോധിക്കാവുന്നതാണ്. 

യാതൊരു കാരണവും കാണിക്കാതെ ലേലം മാറ്റി വയ്ക്ക 
ന്ന തിനും അസ്ഥിര പ്പെടു ത്തു ന്ന തി നു മുള്ള അധികാരം 
എം . എസ്. പി. കമാണ്ടന്റിൽ നിക്ഷിപ്തമായിരിക്കും. 


- ലേലം കൊണ്ട് വ്യക്തി മേൽ പസ് താ വിച്ച് ലേല 
വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നപക്ഷം ലേലം 
അസ്ഥിരപ്പെടുത്തുന്നതും പുനർ ലേലം ചെയ്യുന്നതുമായിരിക്കും. 
ആയതിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആദ്യ ലേലം 
കൊണ്ട് വ്യക്തിയിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കുന്നതു 
മാ യി രിക്കും. ലേ ല ദി വ സ ത്തിന് മുൻപുള്ള പ്രവൃത്തി 
ദിവസങ്ങളിൽ രാവിലെ 11 മണി മുതൽ 4 മണിവരെയുള്ള 
സമ യ ങ്ങ ളിൽ അസിസ്റ്റന്റ് കമാ ണ്ടന്റ് ( ക . എം .) - ന്റെ 
സാന്നിദ്ധ്യത്തിൽ ഫലവൃക്ഷങ്ങൾ പരിശോധിക്കാവുന്നതാണ്. 


യാതൊരു കാരണവും കാണിക്കാതെ ലേലം മാറ്റി വയ്ക്ക 
ന്ന തിനും അസ്ഥിര പ്പെടു ത്തു ന്ന തി നു മുള്ള അധികാരം 
എം . എസ്. പി . കമാണ്ടന്റിൽ നിക്ഷിപ്തമായിരിക്കും. 


( 2 ) 


മലപ്പുറം എം .എസ്. പി . അരീക്കോട് ക്യാമ്പിലെ 2011 
ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള ഫലവൃക്ഷങ്ങളുടെ 
ആദായം 27 -11- 2010 പകൽ 11 മണിക്ക് എം .എസ്. പി . അരീക്കോട് 
ക്യാമ്പിൽ വച്ച് പരസ്യമായി ലേലംചെയ്തു കൊടുക്കുന്നതാണ്. 


| പ്രസ്തുത ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
നിരതദ്രവ്യമായി 500 രൂപ ലേല ദിവസം രാവിലെ ലേല 
സമയത്ത് ലേലസ്ഥലത്ത് അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. 


കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന വ്യക്തിക്ക് ലേലം 
സ്ഥിരപ്പെടുത്തി കൊടുക്കുന്നതും ടിയാൻ നിരതദ്രവ്യം ഒഴിച്ചുള്ള 
ബാക്കി തുക ഉടൻതന്നെ അടയ്ക്കേണ്ടതുമാണ്. ലേലത്തിൽ 
പങ്കെടുത്ത് ലേലം കൊള്ളാത്തവരുടെ നിരതദ്രവ്യം ലേലം 
കഴിഞ്ഞയുടൻ തിരിച്ചു നൽകുന്നതാണ്. 


മല പ്പുറം എം .എസ്. പി . മേൽമുറി ക്യാമ്പിലെ 2011 
ജനു വരി 1 മുതൽ ഡിസം ബർ 31 വരെയുള്ള 
ഫലവൃക്ഷങ്ങളുടെ ആദായം 25 - 11 - 2010 പകൽ 10 മണിക്ക് 
എം .എസ്. പി. മേൽമുറി ക്യാമ്പിൽ വച്ച് പരസ്യമായി ലേലം 
ചെയ്ത് കൊടുക്കുന്നതാണ്. 

| പ്രസ്തുത ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
നിരതദ്രവ്യമായി 100 രൂപ ലേല ദിവസം രാവിലെ ലേല 
സമയത്ത് ലേലസ്ഥലത്ത് അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. 

- കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന വ്യക്തിക്ക് ലേലം 
സ്ഥിരപ്പെടുത്തി കൊടുക്കുന്നതും ടിയാൻ നിരതദ്രവ്യം ഒഴിച്ചുള്ള 
ബാക്കി തുക ഉടൻതന്നെ അടയ്ക്കേണ്ടതുമാണ്. ലേലത്തിൽ 
പങ്കെടുത്ത് ലേലം കൊള്ളാത്തവരുടെ നിരതദ്രവ്യം ലേലം 
കഴിഞ്ഞയുടൻ തിരിച്ചു നൽകുന്നതാണ്. 

ലേലം കൊണ്ട് വ്യക്തി മേൽ പ്രസ്താവിച്ച ലേലവ്യവസ്ഥ 
കൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നപക്ഷം ലേലം അസ്ഥിര 
പ്പെടു ത്തുന്നതും പുനർ ലേലം ചെയ്യുന്ന തു മാ യി രിക്കും. 
ആയതിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആദ്യ ലേലം 
കൊണ്ട് വ്യക്തിയിൽനിന്നും നഷ്ടപരിഹാരം ഈടാക്കുന്നതു 
മായിരിക്കും. ലേലദിവസത്തിന് മുൻപുള്ള പ്രവൃത്തിദിവസങ്ങളിൽ 
രാവിലെ 11 മണി മുതൽ 4 മണിവരെയുള്ള സമയങ്ങളിൽ 
അസിസ്റ്റന്റ് കമാണ്ടന്റ് ( ക്യു . എം . ) - ന്റെ സാന്നിദ്ധ്യത്തിൽ 
ഫലവൃക്ഷങ്ങൾ പരിശോധിക്കാവുന്നതാണ്. 


- ലേലംകൊണ്ട് വ്യക്തി മേൽ പ്രസ്താവിച്ച ലേലവ്യവസ്ഥ 
കൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നപക്ഷം ലേലം അസ്ഥിര 
പ്പെടുത്തുന്നതും പുനർ ലേലം ചെയ്യു ന്ന തു മാ യി രിക്കും. 
ആയതിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആദ്യ ലേലം 
കൊണ്ട് വ്യക്തിയിൽനിന്നും നഷ്ടപരിഹാരം ഈടാക്കുന്നതു 
മാ യി രിക്കും. ലേ ല ദി വ സ ത്തിന് മുൻപുള്ള പവ്യത്തി 
ദിവസങ്ങളിൽ രാവിലെ 11 മണി മുതൽ 4 മണിവരെയുള്ള 
സമ യ ങ്ങ ളിൽ അസിസ്റ്റന്റ് കമാ ണ്ടന്റ് ( ക . എം . ) - ന്റെ 
സാന്നിദ്ധ്യത്തിൽ ഫലവൃക്ഷങ്ങൾ പരിശോധിക്കാവുന്നതാണ്. 


യാതൊരു കാരണവും കാണിക്കാതെ ലേലം മാറ്റി വയ്ക്ക 
ന്ന തിനും അസ്ഥിര പ്പെടു ത്തു ന്ന തി നു മുള്ള അധികാരം 
എം . എസ്. പി. കമാണ്ടന്റിൽ നിക്ഷിപ്തമായിരിക്കും. 


യാതൊരു കാരണവും കാണിക്കാതെ ലേലം മാറ്റി വയ്ക്ക 
ന്ന തിനും അസ്ഥിര പ്പെടു ത്തു ന്ന തി നു മുള്ള അധികാരം 
എം . എസ്. പി. കമാണ്ടന്റിൽ നിക്ഷിപ്തമായിരിക്കും. 


കമാണ്ടന്റിന്റെ ഓഫീസ്, 
മലബാർ സ്പെഷ്യൽ പോലീസ്, 
മലപ്പുറം. 


- ( ഒപ്പ്) 
കമാണ്ടന്റ്, എം .എസ്. പി. 


